O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16715 


Revenue Department 


14th December 2021 


ബി1-498202 


തീയതി - 21.10.2021 


തിരുത്തൽ 

പരസ്യം 


17.08.2021 ലെ കേരള ഗവൺമെന്റ് ഗസറ്റ് നമ്പർ 33 ( വാല്യം 10 , 


ക്രമ 


നമ്പർ 17 , പാർട്ട് II ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻറ് റവന്യൂ വിഭാഗത്തിൽ പ്രസിദ്ധീകരിച്ച 


ബി -4918 / 2021 നമ്പർ പരസ്യത്തിൽ റോഷൻ ഫിലിപ്പ് എന്നുളളത് റോഷിൻ ഫിലിപ്പ് 


എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( ഒപ്പ് ) 
തഹസിൽദാർ , കോട്ടയം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16716 


KERALA GAZETTE 


Part III 


Kottayam District 


Kottayam Taluk 


NOTICE 


നമ്പർ : B1 8186/2021 


07-12-2021 


അവകാശ 


കോട്ടയം താലൂക്കിൽ ഓണംതുരുത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം എൻ ജയേഷ് മുടാട്ടുകുന്നേൽ 
നീണ്ടുർ കരയിൽ ഓണംതുരുത്തി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഓണംതുരുത്ത് വില്ലേജിൽ പരേതൻറെ മാതാവ് സി എൻ മീനാക്ഷി , മുടാട്ടുകുന്നേൽ 
നീണ്ടുർ കരയിൽ ഓണംതുരുത്തി , ബോധിപ്പിച്ച അപേക്ഷ ഓണംതുരുത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-07-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സി എൻ മീനാക്ഷി 


മാതാവ് 


72 


നമ്പർ : B1 58712021 


07-12-2021 


കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബിനോയി മാത്യു കാലായിൽ 
തെക്കേതിൽ വെള്ളുർ കരയിൽ പാമ്പാടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പാമ്പാടി വില്ലേജിൽ പരേതൻറെ മകൻ ബീൻസ് കെ ബിനോയി , കാലായിൽ 
തെക്കേതിൽ വെള്ളുർ കരയിൽ പാമ്പാടി , ബോധിപ്പിച്ച അപേക്ഷ പാമ്പാടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-10-2019 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . . 

മെനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
f ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലിസ്സി ബിനോയി 


ഭാര്യ 


50 


2 


ബീൻസ് കെ ബിനോയി 


| മകൻ 


20 


3 


ബിസ്ന സൂസൻ ബിനോയി 


| മകൾ 


17 


നമ്പർ : B1 11492/2021 


07-12-2021 


കോട്ടയം താലൂക്കിൽ പനച്ചിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാനി ഇട്ടി ഐപ്പ് പുന്നക്കൽ കരയി 
ൽ പനച്ചിക്കാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


അനന്തരാവകാശ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16717 


Revenue Department 


14th December 2021 


സർട്ടിഫിക്കറ്റിനായി പനച്ചിക്കാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഉഷ ഇട്ടി ഐപ്പ് , പുന്നക്കൽ കരയിൽ പനച്ചിക്കാട് , 
ബോധിപ്പിച്ച അപേക്ഷ പനച്ചിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


2 


ഉഷ ഇട്ടി ഐപ്പ് 
വിനു ഇട്ടി ഐപ്പ് 
അന്ന ഇട്ടി ഐപ്പ് 


| മകൻ 


39 


3 


മകൾ 


36 


നമ്പർ : B1 9249/2021 


07-12-2021 


അപേക്ഷ 


കോട്ടയം താലൂക്കിൽ കോട്ടയം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി എൻ നീലകണ്ഠൻനായർ ശ്രീലക്ഷ്മി 
വേളൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കോട്ടയം വില്ലേജിൽ പരേതൻറെ ഭാര്യ വത്സലകുമാരി എൻ , ശ്രീലക്ഷ്മി വേളൂർ , ബോധിപ്പിച്ച 

കോട്ടയം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-09-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


69 


2 


വത്സലകുമാരി എൻ 
രാജേഷ് നീലകണ്ഠൻ 
രതീഷ് നീലകണ്ഠൻ 


മകൻ 


45 


3 


മകൻ 


38 


നമ്പർ : B1 53332021 


07-12-2021 


കോട്ടയം താലൂക്കിൽ കോട്ടയം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി മുക്കാണ്ടി പശുവന്തനി ഇല്ലം 
പുത്തനങ്ങാടി കോട്ടയം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 

ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടയം വില്ലേജിൽ പരേതൻറെ സഹോദരൻ പി കാസി മാരിയപ്പൻ , പശുവന്തനി 
ഇല്ലം പുത്തനങ്ങാടി കോട്ടയം , ബോധിപ്പിച്ച അപേക്ഷ കോട്ടയം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാര 
ണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16718 


KERALA GAZETTE 


Part III 


1 


| പി കാസി മാരിയപ്പൻ 


സഹോദരൻ 


56 


2 


പി പൊർകൊടി 


സഹോദരി 


51 


3 


| പി വേൽ ദൂരെ 


സഹോദരൻ 


49 


4 


പി വേൽമുരുകൻ 


സഹോദരൻ 


44 


5 


| പി പനീർ സെൽവം 


സഹോദരൻ 


42 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16719 


Revenue Department 


14th December 2021 


Kottayam District 


Kottayam Taluk 


NOTICE 


നമ്പർ : ബി3-11181 / 2021 


26-11-2021 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി.ഡി ഭുവനേന്ദ്രൻ ശിവശൈലം 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഏറ്റുമാനൂർ വില്ലേജിൽ പരേതൻറെ മകൻ മനീഷ് ബി , ശിവശൈലം , ബോധിപ്പിച്ച അപേക്ഷ ഏറ്റുമാനൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേര 
ള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മിനി എം വി 


ഭാര്യ 


59 


2 


അനുഷ ബി 


മകൾ 


28 


3 


മനീഷ് ബി 


| മകൻ 


26 


നമ്പർ : ബി3-11307 / 2021 


01-12-2021 


വ 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി എൻ ശ്രീധരൻ നെല്ലിശ്ശേരിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഏറ്റുമാനൂർ വില്ലേജിൽ പരേതൻറെ മകൻ ശ്രീജിത്ത് എസ് , നെല്ലിശ്ശേരിൽ , ബോധിപ്പിച്ച അപേക്ഷ ഏറ്റുമാനൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുളളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സുധർമ്മ 


ഭാര്യ 


69 


2 


ശ്രീജിത്ത് എസ് 


| മകൻ 


41 


നമ്പർ : ബി3-115122021 


26-11-2021 


അ 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജേക്കബ് ചെറിയാൻ 9 സി സെഞ്ച്വറി ടവര് 
f എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
മുട്ടമ്പലം വില്ലേജിൽ പരേതൻറെ ഭാര്യ എലിസബത്ത് ജേക്കബ് , 9 സി സെഞ്ച്വറി ടവർ , ബോധിപ്പിച്ച അപേക്ഷ മുട്ടമ്പലം 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16720 


KERALA GAZETTE 


Part III 


വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 18-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


49 


| എലിസബത്ത് ജേക്കബ് 
ചെറിയാൻ ജേക്കബ് 


2 


മകൻ 


24 


നമ്പർ : ബി3-11594 / 2021 


01-12-2021 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീജിത്ത് പി കാഞ്ഞിരക്കാട്ട് എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടമ്പലം 
വില്ലേജിൽ പരേതൻറെ പിതാവ് പി കെ പുരുഷോത്തമൻ , കാഞ്ഞിരക്കാട്ട് , ബോധിപ്പിച്ച അപേക്ഷ മുട്ടമ്പലം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18 
10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വനജ , 


മാതാവ് 


62 


No : B3-11253 / 2021 


26-11-2021 


Notice is hereby given to all to whom it may be concern that JERRIN TOM PETER PATHINANCHIL PUTHENPURACKAL 
, Nattakam Village , Kottayam Taluk of Kottayam District has filed an application of a legal heirship certificate to produce 
before VARIOUS in respect of the legal heirs of late THOMAS PUTHENPURACKAL PETER PATHINANCHIL 
PUTHENPURACKAL who expired on 11-10-2021 and that it has been reported to this office that the persons named in the 
scheduled below are the legal heirs of the said late THOMAS PUTHENPURACKAL PETER . that it is proposed to issue a 
legal heirship certificate according to this to the applicant .. Hence , it is proposed to issue a legal heir ship certificate 


accordingly in favour of the above said members for receiving the claims . objections , if any against the issue of the said 
legal heirship certificate should be filed in person before the Tahasildar , Kottayam within 30 days from the date of 
publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 
considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


MARY PETER 


Wife 


55 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16721 


Revenue Department 


14th December 2021 


2 


JERRIN TOM PETER 


Son 


30 


3 


JERISH KOSHY PETER 


Son 


20 


നമ്പർ : ബി3-1115 


021 


06-12-2021 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാണിക്യം.കെ ഇന്ദിരാനഗർ എസ്.വി.ക 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
മുട്ടമ്പലം വില്ലേജിൽ പരേതൻറെ ഭാര്യ എം.സരസ്വതി , ഇന്ദിരാനഗർ എസ്.വി.കെ , ബോധിപ്പിച്ച അപേക്ഷ മുട്ടമ്പലം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25 
04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും 

കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വളളി.കെ 


മാതാവ് 


75 


2 


| എം.സരസ്വതി 


ഭാര്യ 


46 


3 


സോനാലി.എം 


മകൾ 


23 


4 


| സോണിയ എം 


മകൾ 


20 


നമ്പർ : ബി3-10965 / 2021 


06-12-2021 


അനന്തരാവകാശ 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാളിദാസ്.കെ നേതാജി നഗർ ഹൗസ് 
നമ്പർ 24 എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മുട്ടമ്പലം വില്ലേജിൽ പരേതൻറെ ഭാര്യ കല്പന കാളിദാസ് , നേതാജി നഗർ ഹൗസ് നമ്പർ 24 , 
ബോധിപ്പിച്ച അപേക്ഷ മുട്ടമ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-02-2012 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 2 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| വള്ളി.കെ 


മാതാവ് 


70 


2 


| കല്പന കാളിദാസ് 


ഭാര്യ 


46 


3 


സന്ധ്യ കെ ദാസ് 


| മകൾ 


16 


നമ്പർ : ബി3-11688 / 2021 


06-12-2021 


കോട്ടയം താലൂക്കിൽ അതിരമ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അച്ചൻകുഞ്ഞ് ജേക്കബ് വാഴയിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16722 


KERALA GAZETTE 


Part III 


26 


അതിരമ്പുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീന അച്ചൻകുഞ്ഞ് , വാഴയിൽ , ബോധിപ്പിച്ച അപേക്ഷ അതിരമ്പുഴ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


51 


2 


ലീന 

അച്ചൻകുഞ്ഞ് 
| അൻസു എലിസബത്ത് അച്ചൻകുഞ്ഞ് 
ജെയിംസ് അച്ചൻകുഞ്ഞ് 


| മകൾ 


23 


3 


മകൻ 


20 


നമ്പർ : ബി3-10769 / 2021 


06-12-2021 


കോട്ടയം താലൂക്കിൽ അയ്മനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് . രാജപ്പൻ വിനോദ് വില്ല 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അയ്മനം വില്ലേജിൽ പരേതൻറെ മകൻ പ്രസന്നരാജ് പി.ആർ , വിനോദ്വില്ല , ബോധിപ്പിച്ച അപേക്ഷ അയ്മനം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടിയാൻ 27 
11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രസന്നരാജ് പി.ആർ 


മകൻ 


60 


2 


| പ്രസാദ് പി ആർ 


മകൻ 


56 


3 


| പ്രദീപ് പി ആർ 


മകൻ 


50 


4 


വിനോദ് 


| മകൻ 


46 


നമ്പർ : ബി3-116142021 


06-12-2021 


കോട്ടയം താലൂക്കിൽ ആനിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ.എൻ വിജയൻ അണ്ണാടിവയലില് 
* എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ആനിക്കാട് വില്ലേജിൽ പരേതൻറെ മകൻ വിപിൻ വി , അണ്ണാടിവയലിൽ , ബോധിപ്പിച്ച അപേക്ഷ ആനിക്കാട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17 
06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി 

കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16723 


Revenue Department 


14th December 2021 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വിമല വിജയൻ 


ഭാര്യ 


64 


2 


വിനീത വി 


മകൾ 


42 


3 


വിപിൻ വി 


മകൻ 


37 


നമ്പർ : ബി3-9718 / 2021 


06-12-2021 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വത്സമ്മ പുത്തൻപുരയ്ക്കൽ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

ഏറ്റുമാനൂർ 
വില്ലേജിൽ പരേതയുടെ മകൻ ബിജു വി , പുത്തൻപുരയ്ക്കൽ , ബോധിപ്പിച്ച അപേക്ഷ ഏറ്റുമാനൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേര 
ള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബിജു വി 


മകൻ 


38 


നമ്പർ : ബി3-11558 / 2021 


06-12-2021 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മേരി സൈമൺ പ്ലാത്താനത്ത് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഏറ്റുമാനൂർ വില്ലേജിൽ പരേതയുടെ മകൻ ജോസ് പി സൈമൺ , പ്ലാത്താനത്ത് , ബോധിപ്പിച്ച അപേക്ഷ ഏറ്റുമാനൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06 
05-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| നാൻസി ജോസ് 


മകൾ 


60 


2 


റെജിന ബേബി 


മകൾ 


58 


3 


3 


വിമല ജയിംസ് 


മകൾ 


54 


4 . 


| മിനി സൈമൺ 


മകൾ 


53 


5 


ജോസ് പി സൈമൺ 


മകൻ 


52 


6 


| ലീനാ സമൺ 


മകൾ 


49 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16724 


KERALA GAZETTE 


Part III 


ബി 3-47622021 


തീയതി - 30.11.2021 


തിരുത്തൽ 

പരസ്യം 


26.10.2021 ലെ 42 -ാം നമ്പർ കേരള ഗവൺമെന്റ് ഗസറ്റ് വാല്യം 10 , 


പാർട്ട് | കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 9228 ൽ 


പ്രസിദ്ധീകരിച്ചിട്ടുളള ബി3-4762 / 2021 നമ്പർ പരസ്യത്തിൽ അവകാശികളുടെ പട്ടികയിൽ 


ക്രമ നമ്പർ 4 ആയി രാഗേഷ് മണിതറ രാമൻകുട്ടി എന്ന് ചേർത്തിട്ടുളളത് രാകേഷ് 


മണിതറ രാമൻകുട്ടി എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( ഒപ്പ് ) 
തഹസിൽദാർ , കോട്ടയം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16725 


Revenue Department 


14th December 2021 


ബ3-86422020 


തീയതി - 30.11.2021 


തിരുത്തൽ പരസ്യം 


26.10.2021 ലെ 42 -ാം നമ്പർ കേരള ഗവൺമെന്റ് ഗസറ്റ് വാല്യം 10 , 


പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് 9227 - ൽ 

| 


പ്രസിദ്ധീകരിച്ച ബി3-8642 / 2020 നമ്പർ പരസ്യത്തിൽ 

നമ്പർ പരസ്യത്തിൽ ക്രമ നമ്പർ 


1,2 ആയി 


ചേർത്തിട്ടുള്ള അവകാശികൾക്ക് പരേതനുമായുളള ബന്ധം പരേതനായ സഹോദരൻ 


പി.എൻ. വിശ്വംബരന്റെ മകൻ എന്നത് പരേതനായ സഹോദരൻ പി.എൻ.വിശ്വംഭരന്റെ 


മകൻ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( ഒപ്പ് ) 
തഹസിൽദാർ , കോട്ടയം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16726 


KERALA GAZETTE 


Part III 


Kottayam District 


Kottayam Taluk 


NOTICE 


നമ്പർ : ബി3-11579 / 2021 


08-12-2021 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ സോമൻ രോഹിണി 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഏറ്റുമാനൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ പി രാധാമണി അമ്മാൾ , രോഹിണി , ബോധിപ്പിച്ച അപേക്ഷ ഏറ്റുമാനൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04 
03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പി രാധാമണി അമ്മാൾ 


ഭാര്യ 


76 


2 


സുധീഷ് സോമൻ 


മകൻ 


45 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16727 


Revenue Department 


14th December 2021 


Kottayam District 


Kottayam Taluk 


NOTICE 


No : B3-11368 / 2021 


26-11-2021 


Notice is hereby given to all to whom it may be concern that A VIJAYAM SHREYAS , Aymanam Village , Kottayam Talu 
k of Kottayam District has filed an application of a legal heirship certificate to produce before various in respect of the 
legal heirs of late GOPALAKRISHNAN K SHREYAS who expired on 11-01-2001 and that it has been reported to this office 
that the persons named in the scheduled below are the legal heirs of the said late GOPALAKRISHNAN K. that it is 
proposed to issue a legal heirship certificate according to this to the applicant .. Hence , it is proposed to issue a legal 
heir ship certificate accordingly in favour of the above said members for receiving the claims . objections , if any against the 
issue of the said legal heirship certificate should be filed in person before the Tahasildar , Kottayam within 30 days from 
the date of publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will 
not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


A VIJAYAM 


Wife 


68 


2 


RAJALAKSHMI G 


Daughter 


42 


3 


POURNIMA G 


Daughter 


39 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.14 02:32:22 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


